Kerala Gazette No . 35 dated 4th September 2007 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 3148 ലെജിൻ- 3/2007 / ലെജി. 


തിരുവനന്തപുരം, 2007 സെപ്റ്റംബർ 4. 


കേരള നിയമ സഭയുടെ നട പടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ട ങ്ങ ളുടെ 69 -ാം ചട്ട പ കാ രം , 2 007 - ലെ വനിതാ കമ്മീഷൻ ( ഭേദ ഗ തി ) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

- ബിൽ നമ്പർ 124 
2007 - ലെ കേരള വനിതാ കമ്മീഷൻ ( ഭേദഗതി) ബിൽ 
1991- ലെ കേരള വനിതാ കമ്മീഷൻ ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ബിൽ 


- പീഠിക . -- 2007 - ലെ കേരള വനിതാ കമ്മീഷൻ ആക്റ്റ് (1995- ലെ 17 ) ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

-- ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തെട്ടാം സംവൽസരത്തിൽ താഴെ പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്സറിന് 2007 - ലെ കേരള വനിതാ 
കമ്മീഷൻ ( ഭേദഗതി) ആക്റ്റ്എന്ന് പേർ പറയാം. 


- ( 2 ) ഇത് 2007 ജനുവരി 24 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതാ യി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1991- ലെ കേരള വനിതാ കമ്മീഷൻ ആക്റ്റിലെ 
(1995 - ലെ 17 ) ( ഇതിന് ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 2 -ാം 
വകുപ്പിൽ, ( എച്ച്) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് - 


“(എച്ച് എ ) “ സെക്രട്ടറി?” എന്നാൽ, 12 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം 
നിയമിക്കപ്പെട്ട “കമ്മീഷന്റെ സെക്രട്ടറി ” എന്നർത്ഥമാകുന്നു ; ” 

3. 5 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിന്റെ 5 -ാം വകുപ്പിലെ ( 1) - ഉം 
(2 ) - ഉം ഉപവകുപ്പുകൾക്ക് പകരം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ടതാണ്; 
അതായത്: 

-- “(1) ഈ ആക്റ്റിന്റെ ആവശ്യത്തിലേക്കായി സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി 
താഴെപ്പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന “ കേരള വനിതാ കമ്മീഷൻ” എന്ന പേരിൽ ഒരു 
കമ്മീഷൻ രൂപവൽക്കരിക്കേണ്ടതാണ്, അതായത് - 

( എ ) സ്ത്രീകളുടെ കാര്യങ്ങൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നതും 
സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടത്ര അറിവും പരിജ്ഞാനവും 
ഉള്ളതുമായ ഒരു ചെയർപേഴ്സൺ; 


( ബി ) നാലിൽ കൂടുതലല്ലാത്ത മറ്റ് അംഗ ങ്ങ ൾ , അവരിൽ ഒരാൾ 
പട്ടികജാതിയിലോ പട്ടികഗോത്രത്തിലോ ഉള്ള ആളായിരിക്കേണ്ടതാണ്; 


( സി ) കമ്മീഷന്റെ സെക്രട്ടറി- എക്സ്- ഒഫിഷ്യാ അംഗം. 

(2 ) ( എ ) യും ( ബി ) യും ഖണ്ഡങ്ങൾ പ്രകാരം സർക്കാർ നിയമിച്ചിട്ടുള്ള 
അംഗങ്ങൾ വനിതകൾ ആയിരിക്കേണ്ടതാണ്. 


4. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്ടിന്റെ 6 -ാം വകുപ്പിൽ, - 

- (i) (1 ) -ാം ഉപവകുപ്പിൽ, “ഓരോ അംഗവും എന്ന വാക്കുകൾക്ക് ശേഷം 
“എക്സ്- ഒഫിഷ്യാ അംഗം ഒഴികെ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (ii ) (2 ) -ാം ഉപവകുപ്പിൽ ( പാരംഭ ഭാഗത്ത് “ ഒരു അംഗം ” എന്ന 
വാക്കുകൾക്ക് ശേഷം “എക്സ്- ഒഫിഷ്യാ അംഗം ” ഒഴികെ എന്ന വാക്കുകളും 
ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ്; 

( ii ) ( 4 ) -ാം ഉപവകുപ്പിൽ “ അംഗങ്ങൾ എന്ന പ്രാരംഭ വാക്കിനുശേഷം 
“ എക് സ് - ഒഫിഷ്യാ അംഗം ഒഴികെ എന്ന വാക്കുകളും ചിഹ്നങ്ങളും 
ചേർക്കേണ്ടതാണ്. 


- 5 . 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 7 -ാം വകുപ്പിൽ, “രണ്ട് 
എന്ന വാക്കിനുപകരം “ നാല് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


- 6. 11-ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിന്റെ 11-ാം വകുപ്പിൽ, 

(i ) നിലവിലുള്ള വകുപ്പ് ആ വകുപ്പിന്റെ ( 1) -ാം ഉപവകുപ്പായി 
അക്കമിടേണ്ടതും അങ്ങനെ അക്കമിട്ട (1) -ാം ഉപവകുപ്പിൽ “ഏതെങ്കിലും അംഗം 
എന്ന പ്രാരംഭ വാക്കുകൾക്ക് ശേഷം “എക്സ്- ഒഫിഷ്യാ അംഗം ഒഴികെ എന്ന 
വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതുമാണ്. 

- (ii ) അപ്രകാരം അക്കമിട്ട (1) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത് - 

“ ( 2) എക്സ്- ഒഫിഷ്യാ അംഗം സർക്കാരിന് താൽപ്പര്യമുള്ളിടത്തോളം കാലം 
ഉദ്യോഗം വഹിക്കേണ്ടതാണ്. 


- 7. 12 -ാം വകുപ്പിന്റെ ഭേദഗതി.- - പ്രധാന ആക്ടിന്റെ 12 -ാം വകുപ്പിൽ, 


(i ) (1 ) -ാം ഉപവകുപ്പിലെ, പ്രാരംഭ വാക്യത്തിന് പകരം താഴെപ്പറയുന്ന 
വാക്യങ്ങൾ ചേർക്കേണ്ടതാണ്; അതായത്: - 


“ സർക്കാരിന് കമ്മീഷന്റെ സെക്രട്ടറിയെ നിയമിക്കാവുന്നതും അദ്ദേഹം കമ്മീഷന്റെ 
ചീഫ് എക്സിക്യൂട്ടീവ് ആഫീസർ ആയിരിക്കുന്നതുമാണ്, സർക്കാരിന് കമ്മീഷനുമായി 
ആലോചിച്ച് ഈ ആക്റ്റിന്റെ ആവശ്യങ്ങൾക്കായുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് 


ഒരു ഡയറക്ടറെ കൂടി നിയമിക്കാവുന്നതാണ്. ഈ ആക്റ്റിനാൽ നൽകപ്പെടുന്ന 
ചുമതലകൾ നിർവഹിക്കുന്നതിന് പുറമെ കമ്മീഷൻ നൽകുന്ന അത്തരം നിർദ്ദേശങ്ങൾ 
സെക്രട്ടറിയും ഡയറക്ടറും നടപ്പിലാക്കേണ്ടതാണ്. ; 

(ii ) (2 ) -ാം ഉപവകുപ്പിൽ “ സേവനവ്യവസ്ഥകളും എന്ന വാക്കുകൾക്ക് 
മുൻപായി “ സെക്രട്ടറിയുടെയും ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 8. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിന്റെ 13 -ാം വകുപ്പിൽ, 
“അല്ലെങ്കിൽ ഡയറക്ടറെ സംബന്ധിച്ച ” എന്ന വാക്കുകൾക്ക് പകരം “അല്ലെങ്കിൽ 
സെക്രട്ടറിയെയോ ഡയറക്ടറെയോ സംബന്ധിച്ച് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
- 9. 21 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിന്റെ 21 -ാം വകുപ്പിൽ, 
“ ഡയറക്ടറുടെ ഒപ്പ്” എന്ന വാക്കുകൾക്ക് പകരം “ സെക്രട്ടറിയുടെ ഒപ്പ് എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

10. 28 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിന്റെ 28 -ാം വകുപ്പിൽ, ( എ ) 
ഖണ്ഡത്തിൽ, “ ഡയറക്ടറുടെ സേവന വ്യവസ്ഥകൾ” എന്ന വാക്കുകൾക്ക് പകരം 
“ സെക്രട്ടറിയുടെയും ഡയറക്ടറുടെയും സേവന വ്യവസ്ഥകൾ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

- 11. നിലവിലുള്ള കമ്മീഷനെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ . ( 1 ) പ്രധാന 
ആക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 
കോടതിയുടെയോ ഏതെങ്കിലും വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വന്ന തീയതിയിലോ 
പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം രൂപവൽക്കരിച്ച നിലവിലുള്ള കമ്മീഷനിലെ 
ചെയർപേഴ്സനും അംഗങ്ങളും ഈ ആക്റ്റിനാൽ അവരവരുടെഔദ്യോഗിക 
സ്ഥാനങ്ങൾ ഒഴിഞ്ഞതായി കരുതപ്പെടേണ്ടതാണ്. 

( 2) ഈ ആക്റ്റിനാൽ ഔദ്യോഗികസ്ഥാനം ഒഴിയേണ്ടിവന്ന കമ്മീഷനിലെ 
ചെയർപേഴ്സനും അംഗങ്ങൾക്കും അതതു സംഗതിപോലെ അവർ കമ്മീഷനിലെ 
ചെയർ പേഴ്സനായോ അംഗങ്ങളായോ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന 
കാലയളവിലേക്ക് മാത്രം ഓണറേറിയ വും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ 
അർഹതയുണ്ടായിരിക്കുന്നതും അവരുടെ അവശേഷിച്ച ഔദ്യോഗിക കാലയളവിലേക്ക് 
ഓണറേറിയമോ അ ല വൻസിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ അർഹത 
ഉണ്ടായിരിക്കുന്നതുമല്ല. 

( 3 ) ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വന്ന തീയതിയിൽ, കമ്മീഷൻ മുൻപാകെ 
നിലനിന്നിരുന്നതും തീർപ്പാക്കാത്തതുമായ എല്ലാ അന്വേഷണങ്ങളും എൻക്വയറികളും മറ്റ് 
നടപടിക്രമങ്ങളും ഈ ആക്ട്പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്ട് പ്രകാരം 
രൂപവൽക്കരിച്ച കമ്മീഷനിലേക്ക് മാറ്റേണ്ടതും ആയത് കമ്മീഷന്റെമുൻപാകെ 
ആരംഭിച്ചപോലെ തുടരേണ്ടതുമാണ്. 


12. റദ്ദാക്കലും ഒഴിവാക്കലും. — 2007 - ലെ കേരള വനിതാ കമ്മീഷൻ ( ഭേദഗതി) 
ഓർഡിനൻസ് (2007 - ലെ 42) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട് പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ് തോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ടിനാൽ ഭേദഗതി ചെയ്ത 
പകാരമുള്ള പ്രധാന ആക്റ്റ് പ്രകാരം ചെയ്തതോ എടുത്തതോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 

- ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 
കേരള വനിതാ കമ്മീഷനിൽ ധാരാളം ഹർജികൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ധാരാളം 
ഹർജികൾ കെട്ടിക്കിടക്കുകയുമാണ്. കമ്മീഷനിൽ മതിയായ എണ്ണം അംഗങ്ങളുടെ 
ദൗർലഭ്യംമൂലം, ജില്ലാതലത്തിൽ കമ്മീഷന്റെ സിറ്റിംഗ് നടത്താൻ ജോലിഭാരത്താൽ 
പര്യാപ്തമാകുന്നില്ല . സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കമ്മീഷന് ഒരു 
ഫലപ്രദമായ ഇടപെടൽ നടത്താൻ വേണ്ടി 9 - 1 - 2007 - ലെ മന്ത്രിസഭാ യോഗത്തിലെ 
നടപടികളിൽ കമ്മീഷനിലെ ചെയർപേഴ്സൺഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം 
ആറായി വർദ്ധിപ്പിക്കുന്നതിനും അപ്പോൾ കമ്മീഷനിൽ നിലവിലുണ്ടായിരുന്ന അംഗങ്ങളെ 
ഒഴിവാക്കാനുമുള്ള വ്യവസ്ഥ ചെയ്യുന്നതിന് തീരുമാനിച്ചു . കൂടാതെ കമ്മീഷന്റെ 
ബഹുവിധമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ട് കമ്മീഷന്റെ സെക്രട്ടറി കമ്മീഷന്റെ 
എക്സ്- ഒഫീഷ്യാ അംഗം ആയിരിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു . 
അതിനാൽ മേൽപ്പറഞ്ഞ നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകുന്നതിന് 
1991 - ലെ കേരള വനിതാകമ്മീഷൻ ആക്റ്റിലെ 2 , 5, 6 , 7 , 11, 12 , 13 , 21- ഉം , 28 - ഉം 
വകുപ്പുകൾ ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണ്. 

- 2 . കേരള സംസ്ഥാന നിയമസഭാസമ്മേളനത്തിൽ അല്ലാതിരുന്നതിനാലും 
പസ്തുത നിയമ നിർമ്മാണ നിർദ്ദേശങ്ങൾക്ക് ഉടൻ തന്നെ പ്രാബല്യം 
നൽകേണ്ടതിനാലും 2007 - ലെ കേരള വനിതാകമ്മീഷൻ ( ഭേദഗതി) ഓർഡിനൻസ് 
(2007 - ലെ 1) 2007 ജനുവരി 24 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 
ആയത് 2007 ജനുവരി 24 -ാം തീയതിയിലെ 140 -ാം നമ്പർ കേരള അസാധാരണ 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

- 3. 2007 - ലെ കേരള വനിതാകമ്മീഷൻ ( ഭേദഗതി) ഓർഡിനൻസിനു ” ( 2007 - ലെ 1) 
പകരം കേരള സംസ്ഥാന നിയമസഭയുടെ ഒരു ബിൽ 2007 മാർച്ച് 2 -ാം തീയതി 
ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി അവസാനിച്ച് കേരള നിയമസഭയുടെ 
സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും കഴിഞ്ഞില്ല . ആയതിനാൽ 
2007 - ലെ കേരള വനിതാകമ്മീഷൻ ( ഭേദഗതി) ഓർഡിനൻസ് (2007 - ലെ 32) 2007 മാർച്ച് 
30 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2007 ഏപ്രിൽ 2 -ാം 
തീയതിയിലെ 637 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും 
ചെയ്തു . 


4. 2007 - ലെ കേരള വനിതാകമ്മീഷൻ ( ഭേദഗതി) ഓർഡിനൻസിന് ( 2007 - ലെ 32) 
പകരം കേരള സംസ്ഥാന നിയമസഭയുടെ ഒരു ബിൽ 2007 ജൂൺ 19 -ാം തീയതി 
ആരംഭിച്ച് 2007 ജൂലൈ 26 -ാം തീയതി അവസാനിച്ച കേരള നിയമസഭയുടെ 
സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും കഴിഞ്ഞില്ല . ആയതിനാൽ 
2007 - ലെ കേരള വനിതാകമ്മീഷൻ ഓർഡിനൻസ് (2007 - ലെ 42) 2007 ജൂ ലൈ 30 -ാം 
തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2007 ജൂലൈ 30 -ാം തീയതിയിലെ 
1402 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

- 5. മേൽപ്പറഞ്ഞ ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക് 
കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ ബിൽ. 

- ധനകാര്യ മെമ്മോറാണ്ടം 
1991- ലെ കേരള വനിതാകമ്മീഷൻ ആക്ടിലെ ( 1995- ലെ 17 ) 6 -ാം വകുപ്പിന്റെ ( 4) -ാം 
ഉപവകുപ്പ് അംഗങ്ങൾക്ക് നിശ്ചിത ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും 

കൈപ്പറ്റാവുന്നതാണെന്നും നിർണ്ണയിക്കപ്പെടാവുന്ന സേവന വ്യവസ്ഥകളാൽ 
നിയന്ത്രിക്കപ്പെടാവുന്നതാണെന്നും വ്യവസ്ഥ ചെയ്യുന്നു . എന്നാൽ ഓണറേറിയം 
നിശ്ചയിക്കുന്നത് ആ ആൾ ഒരു അംഗമായി നിയമിക്കുന്നതിനു മുൻപ് ഏതു 
പദവിയിൽ കഴിഞ്ഞകാല സേവനം നൽകിയിരുന്നു എന്നത് പരിഗണിക്കാതെ 
ആയിരിക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്നു . ചെയർപേഴ്സനും മറ്റ് അംഗങ്ങൾക്കും 
നൽകേണ്ടതായ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും 2003 മേയ് 28 -ാം തീയതിയിലെ 
9 03 -ാം നമ്പർ അസാധാരണ ഗസറ്റിൽ എസ്. ആർ. ഒ . 472 / 2003 നമ്പരായി 
പ്രസിദ്ധീകരിച്ച 16 - 5 - 2003 - ലെ ജി . ഒ . ( പി ) 15 / 2003 / എസ്. ഡബ്ലിയു . ഡി . പ്രകാരം 
നിശ്ചയിച്ചിട്ടുള്ളതാണ്. നിർദ്ദിഷ്ട ബില്ലിന്റെ 5 -ാം വകുപ്പ് പ്രകാരം അംഗമായ കമ്മീഷൻ 
സെക്രട്ടറി (എക്സ്- ഒഫിഷ്യാ) ഉൾപ്പെടെയുള്ള കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 
മൂന്നിൽ നിന്നും ആറായി വർദ്ധിപ്പിച്ചു . അതനുസരിച്ച് ഓണറേറിയത്തിനും മറ്റ് 
ആനുകൂല്യങ്ങൾക്കും ആവശ്യമായ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അംഗങ്ങളുടെ എണ്ണം 
വർദ്ധിപ്പിച്ച കണക്കിൽ അധിക ചെലവ് 9 . 50 ലക്ഷം രൂപ ആവർത്തനചെലവും 
0. 50 ലക്ഷം രൂപ അനാവർത്തന ചെലവും വരുന്നതാണ്. 


- പി. കെ . ശ്രീമതി ടീച്ചർ. 


